Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/2012 -14 


GOVERNS 


കേരള 


ള സർക്ക 


VMENT OF 


වතු 

KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


23rd July 2013 
2013 ജൂലൈ 23 
1st Sravana 1935 
1935 ശ്രാവണം 1 


| 30 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Co- operative Department 


ആലപ്പുഴ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ അധിക ചുമതല 

വഹിക്കുന്ന ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ( ഭരണം) നടപടിക്രമം 

| [ ഹാജർ: പി. ശാർങധരൻ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ( ഭരണം)] 


( 1) 


നമ്പർ എച്ച്. എം . 6693/ 2012 . 


2013 ജൂ 


ൺ 


11. 


വിഷയം : - എ . 864 -ാം നമ്പർ കാവാലം ലേബർ കോൺട്രാക്ട് സഹകരണസംഘം ക്ലിപ്തം - സഹകരണസംഘം നിയമം 

വകുപ്പ് 71 (1) പ്രകാരം പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന - (1) കാവാലം യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 

(2) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 8- 10 -2012 -ാം തീയതിയിലെ ജി. 77 /2011 (1) നമ്പർ കത്ത്. 
(3) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 17 -4-2013 -ാം തീയതിയിലെ ജി . 77/2011 (6) നമ്പർ കത്ത്. 

(4) ഈ ആഫീസിലെ 16 -5- 2013 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 
കാവാലം ലേബർ കോൺട്രാക്ട് സഹകണസംഘം ( ക്ലിപ്തം ) നമ്പർ എ 864 ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ 
കാവാലം ആസ്ഥാനമാക്കി 20 - 1- 1990 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 5 - 3 - 1990 - ൽ പ്രവർത്തനമാരംഭിക്കുകയും ചെയ്ത ഒരു ലേബർ 
കോൺട്രാക്റ്റ് സഹകരണസംഘമാണ്. സംഘത്തിന്റെ പ്രവർത്തനപരിധി വെളിയനാട് ബ്ലോക്ക് ആണ്. 

- സൂചന ( 2) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 66 -ാം വകുപ്പ് പരിശോധനാ റിപ്പോർട്ടിൽ സംഘം നിർജ്ജീവാവസ്ഥയിലാണെന്നും 
സംഘത്തിന് സ്വന്തമായി ആഫീസോ ശമ്പളം പറ്റുന്ന ജീവനക്കാരോ ഇല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും ഇല്ലെന്നും 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ പ്രവർത്തികളും സംഘം ഏറ്റെടുത്ത് ചെയ്യുന്നില്ലെന്നും നിർജ്ജീവാവസ്ഥയിൽ 
തുടരുകയാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യങ്ങളിൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടി 
സ്വീകരിക്കാവുന്നതാണെന്നും എൻക്വയറി ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


23rd JULY 2013 ] 


CO -OPERATIVE DEPARTMENT 


| 140 


-- അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും ഈ നടപടിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ 
ആയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബോധിപ്പിക്കണമെന്നും സൂചന ( 4) പ്രകാരം നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ ടി 
നോട്ടീസിന്മേൽ യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 

- മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഏത് ഉദ്ദേശലക്ഷ്യങ്ങൾ നിർവ്വഹിക്കുന്നതിനുവേണ്ടിയാണോ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, 
ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ടി സംഘം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അംഗങ്ങൾക്ക് സംഘത്തിന്റെ പ്രവർത്തനത്തിൽ 
താൽപ്പര്യമില്ലായെന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു താൽപ്പര്യവുമില്ലായെന്നും ഇപ്പോഴത്ത 
അവസ്ഥയിൽ ടി സംഘം, പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്നുപോകേണ്ട ആവശ്യം ഇല്ലായെന്നും എനിക്ക് ഉത്തമ 
ബോദ്ധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

ഉത്തരവ് 
എ - 864 - ാം നമ്പർ കാവാലം ലേബർ കോൺടാക്റ്റ് സഹകരണസംഘ ( ക്ലിപ്തം) ത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള 
സഹകരണ നിയമം 71 ( 1) വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സമാപീകരിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

-- സമാപ്തീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി ടി നിയമം വകുപ്പ് (72 ) പ്രകാരം കുട്ടനാട് താലൂക്ക് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എടത്വാ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. സംഘത്തിന്റെ എല്ലാവിധ മുതലുകളുടെയും റെക്കോർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് വിവരം 
ഈ ആഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് കണക്കും ബാക്കിപത്രവും 
അയച്ചുതരേണ്ടതാണ്. 


നമ്പർ എച്ച്. എം . 6694/ 2012 . 

2013 ജൂൺ 22. 
വിഷയം : - കണ്ണാടി ലേബർ കോൺട്രാക്ട് സഹകരണസംഘം ക്ലിപ്തം നമ്പർ എ 893 - സഹകരണസംഘം നിയമം വകുപ്പ് 

71 (1) പ്രകാരം പ്രവർത്തനം സമാപീകരിച്ചുകൊണ്ട്ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) കാവാലം യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 66 -ാം വകുപ്പ് പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ട്. 

(2) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ 8- 10 - 2012 -ാം തീയതിയിലെ ജി. 77/ 2011 (2) നമ്പർ കത്ത്. 
(3) കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)- ന്റെ 17 -4- 2013 -ാം തീയതിയിലെ ജി. 77/2011(10 ) നമ്പർ കത്ത്. 

( 4) ഈ ആഫീസിലെ 16- 5 - 2013- ലെ ഇതേ നമ്പർ നോട്ടീസ്. 
കണ്ണാടി ലേബർ കോൺടാക്റ്റ് സഹകരണസംഘം ( ക്ലിപ്തം) നമ്പർ എ 893 ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ 
കാവാലം പഞ്ചായത്തിൽ കണ്ണാടി ആസ്ഥാനമാക്കി 14 - 1- 1991 - ൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും 21- 1- 1991 - ൽ പ്രവർത്തനമാരംഭിക്കുകയും 
ചെയ്ത ഒരു ലേബർ കോൺട്രാക്റ്റ് സഹകരണസംഘമാണ്. സംഘത്തിന്റെ പ്രവർത്തനപരിധി കുട്ടനാട്, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, 
കാർത്തികപ്പള്ളി താലൂക്കുകളാണ്. 

- സൂചന (2 ) പ്രകാരം സമർപ്പിച്ചിട്ടുള്ള 66 -ാം വകുപ്പ് പരിശോധനാ റിപ്പോർട്ടിൽ സംഘം നിർജ്ജീവാവസ്ഥയിലാണെന്നും 
സംഘത്തിന് സ്വന്തമായി ആഫീസോ ശമ്പളം പറ്റുന്ന ജീവനക്കാരോ ഇല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും ഇല്ലെന്നും 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ പ്രവർത്തികളും സംഘം ഏറ്റെടുത്ത് ചെയ്യുന്നില്ലെന്നും നിർജ്ജീവാവസ്ഥയിൽ 
തുടരുകയാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യങ്ങളിൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടി 
സ്വീകരിക്കാവുന്നതാണെന്നും എൻക്വയറി ആഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുവെന്നും ഈ നടപടിക്കെതിരെ എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ 
ആയത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബോധിപ്പിക്കണമെന്നും സൂചന ( 4) പ്രകാരം നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ ടി 
നോട്ടീസിന്മേൽ യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 

- മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഏത് ഉദ്ദേശലക്ഷ്യങ്ങൾ നിർവ്വഹിക്കുന്നതിനുവേണ്ടിയാണോ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്, 
ആ ഉദ്ദേശലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ടി സംഘം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും അംഗങ്ങൾക്ക് സംഘത്തിന്റെ പ്രവർത്തനത്തിൽ 
താൽപ്പര്യമില്ലായെന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ യാതൊരു താൽപ്പര്യവുമില്ലായെന്നും ഇപ്പോഴത്തെ 
അവസ്ഥയിൽ ടി സംഘം, പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പട്ടികയിൽ തുടർന്നുപോകേണ്ട ആവശ്യം ഇല്ലായെന്നും എനിക്ക് ഉത്തമ 
ബോദ്ധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- ഉത്തരവ് 
കണ്ണാടി ലേബർ കോൺട്രാക്റ്റ് സഹകരണസംഘം ( ക്ലിപ്തം) നമ്പർ എ - 893 - ന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ 
നിയമം 71 (1 ) വകുപ്പ് പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- സമാപ്തീകരണ നടപടികൾ നിർവ്വഹിക്കുന്നതിനായി ടി നിയമം വകുപ്പ് ( 72 ) പ്രകാരം കുട്ടനാട് താലൂക്ക് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എടത്വ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. സംഘത്തിന്റെ എല്ലാവിധ മുതലുകളുടെയും റെക്കോർഡുകളുടെയും ചുമതല ലിക്വിഡേറ്റർ ഏറ്റെടുത്ത് വിവരം 
ഈ ആഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചാർജ്ജടുക്കുന്ന തീയതിയിലെ വരവ് ചെലവ് കണക്കും ബാക്കിപത്രവും 
അയച്ചുതരേണ്ടതാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, ആലപ്പുഴ. 


- (ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ന്റെ ചാർജ്ജ് വഹിക്കുന്ന 

ഡെപ്യൂട്ടി രജിസ്ട്രാർ (ഭരണം). 


23rd JULY 2013 ] 


CO -OPERATIVE DEPARTMENT 


141 


ഇടുക്കി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


( ഹാജർ: ശ്രീ . സി . സി. തോമസ്) 


നമ്പർ എസ്. സി . റ്റി . എം . 389 /12. 

2013 ജൂൺ 19 . 
വിഷയം: - നെടുങ്കണ്ടം ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഐ . 216 - സമാപ്തീകരണം 

- ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന:- (1) ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ 2 -2-2013 - ലെ എ . 83 /2013 നമ്പർ കത്ത്. 

(2) ഈ ആഫീസിലെ 28 - 2 - 2013 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


ഐ . 216 -ാം നമ്പർ നെടുങ്കണ്ടം ബ്ലോക്ക് ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം വർഷങ്ങളായി പ്രവർത്തനരഹിത 
മാണെന്നും, സംഘത്തിന് സ്വന്തമായി ആഫീസോ ജീവനക്കാരോ, ഭരണസമിതിയോ ഇല്ലായെന്നും, സംഘത്തിന് പ്രവർത്തന 
സാദ്ധ്യത ഇല്ലായെന്നും കേരള സഹ . നിയമം വകുപ്പ് 66 -ാം വകുപ്പ് പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കണ്ടെത്തിയതിനെ തുടർന്ന് ടി സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് 
ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടി 
സംഘം സമാപ്തീകരിക്കുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ട് സംഘത്തിനും, ഇടുക്കി ജില്ലാ സഹകരണ ബാങ്കിനും 
ഉടുമ്പൻചോല സർക്കിൾ സഹകരണ യൂണിയനും സൂചന (2) പ്രകാരം നോട്ടീസ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായി 
ആരിൽ നിന്നും യാതൊരു ആക്ഷേപങ്ങളും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘം സമാപ്തീകരിക്കുന്നതിന് ആർക്കും 
ആക്ഷേപമില്ല എന്ന നിഗമനത്തിൽ കേരള സഹ . നിയമപ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരമുപയോഗിച്ച് താഴെ പറയുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


എ . - 216 - ാം നമ്പർ നെടുങ്കണ്ടം ബ്ലോക്ക് ലേബർ കോൺടാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിനും, സമാപ്തീകരണ നടപടികൾ പൂർത്തിയാക്കുന്നതിനുമുള്ള ലിക്വിഡേറ്ററായ ഉടുമ്പൻചോല അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ ‘ എ ’ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടും യഥാക്രമം കേരള സഹ . നിയമം വകുപ്പ് 
71 ( 1), 72 ( 1) എന്നീ വകുപ്പുകൾ പ്രകാരം ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ ചാർജ്ജടുക്കേണ്ടതും, 
ചാർജ്ജടുക്കുന്ന തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ 
ആഫീസിൽ ഉടൻതന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതും നിയമാനുസൃത സമാപ്തീകരണ നടപടികൾ സമയബന്ധിതമായി 
പൂർത്തിയാക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ഓഫീസ് (ജനറൽ), ഇടുക്കി. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


നമ്പർ ഒ. 931/ 2013. 


2013 ജൂൺ 4. 


1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് ( 1969 - ലെ 
21-ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്ത 
മായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടു ത്തു ന്ന ത് 
എന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ 
(തപാലാഫീസ് ചിറ്റാട്ടുകര - 680 511), ബഹ്മകുളം പ്രവാസി 
ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം ഇന്നേദിവസം പ്രസ്തുത 
ആക്ടനുസരിച്ച് ക്ലിപ്സ് ബാധ്യതയോടുകൂടിയ ഒരു സഹകരണ 
സംഘമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത വകുപ്പനു 
സരിച്ച് മേൽപ്പറഞ്ഞ സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


- 4. (പവർത്തന പരിധി - ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, 

എളവള്ളി ഗ്രാമപഞ്ചായത്ത്. 

ബാധ്യത ക്ലിപ്തം. 
- പ ധാന ഉദ്ദേശ്യം - നിയമാവലി നിബ ന്ധന" 5 - ന് 
വിധേയം. 
അംഗീകൃത ഓഹരി മൂലധനം -- -{ 5, 00 ,00 ,000 ( അഞ്ചു 

കോടി രൂപ മാത്രം). 
- " എ ക്ലാസ്സ് ? 500 x 80000 = 3 4,00, 00,000 
" ബി ക്ലാസ്സ് x 1,000 X 7500 = 3 75,00,000 
“ സി ക്ലാസ്സ് ? 100 x 25000 = 3 25,00 ,000 

ആ കെ - Y 5, 00 ,00,000 


തരംതിരിച്ചുള്ള പട്ടിക 


- 8. സംഘത്തിന്റെ തരം - ചട്ടം 15 11 ( 1) സാമൂഹ്യക്ഷേമ 

സഹകരണ സംഘം. 
പ ര മാ വധി വാങ്ങാവുന്ന കടം - മെമ്പർമാർ അടച്ചു 
തീർത്ത ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തി 
ന്റെയും തുകയുടെ 150 മടങ്ങ്. 


1. സംഘത്തിന്റെ നമ്പരും പേരും - ആർ. 1404 - ബ്രഹ്മകുളം 

പ്രവാസി ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം . 
രജിസ്ട്രേഷൻ ചെയ്ത തീയതി- 4- 6- 2013 . 
മേൽവിലാസം ബ്രഹ്മകുളം പ്രവാസി ക്ഷേമ സഹകരണ 
സംഘം ക്ലിപ്തം ആർ. 1404, ബ്രഹ്മകുളം, ചിറ്റാട്ടുകര പി. ഒ., 
തൃശ്ശൂർ-680 511. 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, തൃശ്ശൂർ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


23rd JULY 2013 ] 


CO -OPERATIVE DEPARTMENT 


142 


- രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 

ബാധ്യതയോടു കൂടിയ ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ 

ചെയ്യപ്പെട്ടിരിക്കുന്നു. പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ 
നമ്പർ ഒ . 3193 / 2013 / ആർ. ഡിസ്. 

2013 ജൂൺ 4. 

സംഘത്തിന്റെ നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 
1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് (1969 - ലെ 
21-ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്ത 

തരംതിരിച്ചുള്ള പട്ടിക 
മായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ത് 
എന്തെ ന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ത്യശ്ശൂർ താലൂക്കിൽ - 1. സംഘത്തിന്റെ നമ്പരും പേരും - ആർ.- 1406 വാടാനപ്പിള്ളി 
(തപാലാഫീസ് തൃശ്ശൂർ- 20), തൃശ്ശൂർ ഡിസ്ട്രിക്ട് സിറ്റിസൺസ് 

കാർഷിക - കാർഷികേതര സഹകരണ സംഘം ക്ലിപ്തം. 
കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം ഇന്നേദിവസം 
പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ്സ് ബാധ്യതയോടുകൂടിയ ഒരു 

- രജിസ്ട്രേഷൻ ചെയ്ത തീയതി- - 11 - 6 - 2013. 
സഹ ക രണ സംഘ മായി രജിസ്റ്റർ ചെയ്യപ്പെട്ടി രി ക്കു ന്നു . 

മേൽവിലാസം - വാടാനപ്പിള്ളി കാർഷിക - കാർഷികേതര 
പ്രസ്തുത വകു പ്പ നു സ രിച്ച് മേൽപ്പറഞ്ഞ സംഘ ത്തിന്റെ 

സഹകരണ സംഘം ക്ലിപ്തം ആർ. 1406, പി . ഒ . 
നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 

വാടാനപ്പിള്ളി-680 614 . 
തരംതിരിച്ചുള്ള പട്ടിക 

4. പ്രവർത്തന പരിധി - വാടാനപ്പിള്ളി, ഏങ്ങണ്ടിയൂർ, 
1. സംഘത്തിന്റെ നമ്പരും പേരും- - ആർ. - 1405 തൃശ്ശൂർ 
ഡിസ്ട്രിക്ട് സിറ്റിസൺ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി 

മണലൂർ, തളിക്കുളം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ. 
ക്ലിപ്തം. 

-- ബാധ്യത ക്ലിപ്തം. 
2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി- 4 -6- 2013. 

-- പ്രധാന ഉദ്ദേശ്യം നിയമാവലി നിബന്ധന "5 ന് വിധേയം. 
3. മേൽ വിലാസം - തൃശ്ശൂർ ഡിസ്ട്രിക്ട് സിറ്റിസൺ 

7. അംഗീകൃത ഓഹരി മൂലധനം X 3,55,00 ,000 (മൂന്നുകോടി 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം നമ്പർ ആർ- 1405, 
തൊഴുത്തുങ്കൽ ബിൽ ഡിങ്ങ്, TUDA റോഡ്, 

അമ്പത്തിഅഞ്ച്ലക്ഷം രൂപ മാത്രം) 
കോവിലകത്തുംപാടം, തൃശ്ശൂർ- 20 . 

" എ ക്ലാസ്സ് { 500 X 50000 = x 2,50,00, 000 
പ്രവർത്തന പരിധി - തൃശ്ശൂർ ജില്ലയിലെ അതിരപ്പിള്ളി 

" ബി ക്ലാസ്സ് 37 1,000 X 10000 = x 1,00 ,00, 000 
ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള പ്രദേശം. 

" സി ക്ലാസ്സ് ? 25 X 20,000 = 3 5,00,000 
-- ബാധ്യത ക്ലിപ്തം. 

ആ കെ - 7 3,55,00,000 
പ്രധാന ഉദ്ദേശ്യം - നിയമാവലി നിബന്ധന (5) ന് വിധേയം. 

8. സംഘത്തിന്റെ തരം - ചട്ടം 15 11 (1 ) സാമൂഹ്യ ക്ഷേമ 
7 . അംഗീകൃത ഓഹരി മൂലധനം X 2, 15 , 00,000 (രണ്ടുകോടി 

സഹകരണ സംഘം. 
പതിനഞ്ച് ലക്ഷം രൂപ ) 

9. പ ര മാ വധി വാങ്ങാവുന്ന കടം - മെമ്പർമാർ അടച്ചു 
" എ ക്ലാസ്സ് ? 500 X 40000 = 1 2,00,00 ,000 
" ബി ക്ലാസ്സ് X 250 x 2000 = 3 5,00, 000 

തീർത്ത ഓഹരി മൂലധനത്തിന്റെയും കരുതൽ ധനത്തി 
" സി ക്ലാസ്സ് ? 100 x 1000 = x 10 ,00,000, 

ന്റെയും തുകയുടെ 150 മടങ്ങ്. 
ആ കെ - Y 2 , 15 ,00 , 000 


4 . 


9 . 


(ഒപ്പ്) 


8. സംഘത്തിന്റെ തരം- - ചട്ടം- 15 11 (1 ) സാമൂഹ്യ ക്ഷേമ 

സഹകരണ സംഘം 
സഹകരണ സംഘം. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 

( ഒപ്പ്) 
- പ ര മാ വധി വാങ്ങാവുന്ന കടം - മെമ്പർമാർ അടച്ചു ആഫീസ്, തൃശ്ശൂർ. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 
തീർത്ത ഓഹരി മൂല ധ ന ത്തിന്റെ യും കരു തൽ 
ധനത്തിന്റെയും 150 മടങ്ങ്. 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 
സഹകരണ സംഘം 

നമ്പർ ഒ. 922 /2013 / ആർ. ഡിസ്. 

2013 ജൂൺ 15. 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, തൃശ്ശൂർ. ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് ( 1969 - ലെ 

21 -ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്ത 
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 

മായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ത് 
നമ്പർ ഒ. 7318 / 2012/ ആർ. ഡിസ്. 

2013 ജൂ ൺ 11. 

എ ന്ത ന്നാൽ ത്യശ്ശൂർ ജില്ലയിൽ ത്യശ്ശൂർ താലൂക്കിൽ 

(തപാലാഫീസ്തൃശ്ശൂർ സിറ്റി പോസ്റ്റോഫീസ്-680 020), തൃശ്ശൂർ 
1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് (1969 - ലെ 

മേഖല പ്രവാസി വെൽഫെയർ സഹകരണ സംഘം ക്ലിപ്തം 
21 -ാം നമ്പർ ആക്ട്) 7 -ാം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്ത 

ആർ. 14 07 ഇന്നേ ദി വസം പ്രസ്തുത ആക്ട്6 നു സ രിച്ച് 
മായ അധികാരം വിനിയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ത് 

ക്ലിപ്ത ബാധ്യതയോടുകൂടിയ ഒരു സഹകരണ സംഘമായി 
എന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ 
(തപാലാഫീസ് വാടാനപ്പിള്ളി- 680 614 ), വാടാനപ്പിള്ളി 

രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . പ്രസ്തുത വകുപ്പനുസരിച്ച് 
കാർഷിക - കാർഷികേതര സഹകരണ സംഘം ക്ലിപ്തം ആർ. 

മേൽപ്പറഞ്ഞ സംഘ ത്തിന്റെ നിബ ന്ധ ന കളും രജി സ്റ്റർ 
1406 ഇന്നേ ദിവസം പ്രസ്തുത ആകട നു സ രിച്ച് ക്ലിപ്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. 


23rd JULY 2013 ] 


CO -OPERATIVE DEPARTMENT 


143 


തരംതിരിച്ചുള്ള പട്ടിക 


7. അംഗീകൃത ഓഹരി മൂലധനം X 2,15,00,000 (രണ്ടുകോടി 

പതിനഞ്ച് ലക്ഷം രൂപ മാത്രം). 


1. സംഘത്തിന്റെ നമ്പരും പേരും- - ആർ. 1407 തൃശ്ശൂർ 

മേഖല പ്രവാസി വെൽഫെയർ സഹകരണ സംഘം 
ക്ലിപ്തം. 


“ എ ക്ലാസ്സ് ? 500 x 40000 = x 2,00,00,000 
" ബി ക്ലാസ്സ് ? 250 x 2000 = x 5,00,000 
“ സി ക്ലാസ്സ് ? 100 x 10000 = x 10,00,000 

ആ കെ - 3 2,15,00 ,000 


2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി- - 15 - 6 -2013 . 


8. സംഘത്തിന്റെ തരം - ചട്ടം 15 11 (1) സാമൂഹ്യ ക്ഷേമ 

സഹകരണ സംഘം. 


3. മേൽവിലാസം തൃശ്ശൂർ മേഖല പ്രവാസി വെൽഫെയർ 

സഹകരണ സംഘം ക്ലിപ്തം ആർ.1407, തൃശ്ശൂർ സിറ്റി 
പോസ്റ്റോഫീസ്, തൃശ്ശൂർ- 680 020. 


പ ര മാ വധി വാങ്ങാവുന്ന കടം - മെമ്പർമാർ അടച്ചു 
തീർത്ത ഓഹരി മൂല ധനത്തിന്റെ യും കരു തൽ 
ധനത്തിന്റെയും തുകയുടെ 150 മടങ്ങ്. 


4. പ്രവർത്തന പരിധി - തൃശ്ശൂർ, ചെമ്പൂക്കാവ്, കോലഴി, 

വിൽവട്ടം, മാടക്കത്തറ എന്നീ റവന്യൂ വില്ലേജുകൾ. 


5. ബാധ്യത ക്ലിപ്തം. 
6. പ്രധാന ഉദ്ദേശ്യം - നിയമാവലി നിബന്ധന "5 ന് വിധേയം. 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, തൃശ്ശൂർ. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


കാസറഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എസ്. ടി . 686 / 2012 / കെ . ഡിസ്. 


2013 മേയ് 29. 


- സൂചന : - (1) കേരള സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ ചെമ്മനാട് 

യൂണിറ്റ് ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. 

(2) ഈ ആഫീസിലെ 28 - 3- 2012 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 
ചട്ടഞ്ചാൽ വനിത സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 305 വളരെകാലമായി പ്രവർത്തനം 
നിലച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും സംഘം നടത്തുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞ ഭരണ സമിതി 
അംഗങ്ങൾക്കോ സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്കോ സംഘം പ്രവർത്തനത്തിൽ താല്പര്യമില്ലെന്നും സംഘത്തിന്റെ നിയമാവലിയിൽ 
സൂചിപ്പിച്ച ഉദ്ദേശ്യലക്ഷ്യ ങ്ങ ൾ നിറവേറ്റുന്നതിൽ സംഘം പരാജയപ്പെട്ടുവെന്നും, ഇന്നത്തെ നിലയിൽ സംഘത്ത 
പുനഃരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാധ്യത വിരളമാണെന്നും, ആയതിനാൽ കേരള സഹകരണനിയമം 71 (2 ) (b ) പ്രകാരം സംഘം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന (1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ശുപാർശ 
ചെയ്തിരിക്കുന്നു. 

- ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തികൊണ്ട് പോകുന്നതിനുള്ള സാധ്യത വിരളമാണെന്ന് 
ബോദ്ധ്യമാകയാൽ 1969 - ലെ കേരള സഹകരണ നിയമം 71 ( 2 ) ( b ) വകുപ്പ് അ നു സരിച്ച് സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ലകാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം രേഖാമൂലം 
ബോധിപ്പിക്കണമെന്നും, അല്ലാത്ത പക്ഷം മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ച് കൊണ്ട് സൂചന ( 2) പ്രകാരം 
സംഘത്തിന്റെ മുൻ പ്രസിഡണ്ടിന് നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
ജില്ലാ സഹകരണ ബാങ്ക്, കാസറഗോഡ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . 
എന്നാൽ നിശ്ചിത സമയ പരിധി കഴിഞ്ഞിട്ടും ആരുംതന്നെ യാതൊരു ആക്ഷേപമോ/ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ 
സാഹചര്യത്തിൽ, 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം പ്രകാരം 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 
- ചട്ടഞ്ചാൽ വനിത സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 305 കേരള സഹകരണ നിയമം 71 ( 2) ( b ) 
വകുപ്പ് പ്രകാരം സമാപ്തീകരിച്ച് കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . കേരള സഹകരണനിയമം 72 ( 1) -ാം വകുപ്പ് പ്രകാരം 
കാസറഗോഡ് താലൂക്ക് ജനറൽ വിഭാഗം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ചെമ്മനാട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 72 ( 2 ) വകുപ്പ് പ്രകാരം 
സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും, ആസ്തികളുടെയും ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും, സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


23rd JULY 2013 ] 


CO -OPERATIVE DEPARTMENT 


144 


നമ്പർ എസ് . ടി. 1988 / 2011/ കെ . ഡിസ്. 


2013 മേയ് 29. 


സൂചന : - (1) കേരള സഹകരണ നിയമം 66 -ാം വകുപ്പ് പ്രകാരം നിയമിതനായ അന്വേഷണ ഉദ്യോഗസ്ഥനായ ചെമ്മനാട് 

യൂണിറ്റ് ഇൻസ്പെക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. 

(2) ഈ ആഫീസിലെ 28 -3-2012- ലെ ഇതേ നമ്പർ നോട്ടീസ്. 
- കാസറഗോഡ് ലേബർ കോൺടാക്റ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 314 വളരെകാലമായി പ്രവർത്തനം 
നിലച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ യാതൊരുവിധ പ്രവർത്തനങ്ങളും സംഘം നടത്തുന്നില്ലെന്നും നിലവിലുള്ള കാലാവധി കഴിഞ്ഞ 
ഭരണ സമിതി അംഗങ്ങൾക്കോ, സംഘത്തിലെ മറ്റ് അംഗങ്ങൾക്കോ സംഘം പ്രവർത്തനത്തിൽ താല്പര്യമില്ലെന്നും സംഘത്തിന്റെ 
നിയമാവലിയിൽ സൂചിപ്പിച്ച് ഉദ്ദേശ്യലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ സംഘം പരാജയപ്പെട്ടുവെന്നും, ഇന്നത്തെ നിലയിൽ സംഘത്തെ 
പുനഃരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാധ്യത വിരളമാണെന്നും, ആയതിനാൽ കേരള സഹകരണനിയമം 71 ( 2) (b ) പ്രകാരം സംഘം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന (1) പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ ശുപാർശ 
ചെയ്തിരിക്കുന്നു . 

ഈ സാഹചര്യത്തിൽ സംഘം പ്രവർത്തനം തുടർന്ന് നടത്തികൊണ്ട് പോകുന്നതിനുള്ള സാധ്യത വിരളമാണെന്ന് 
ബോദ്ധ്യമാകയാൽ 19 69 - ലെ കേരള സഹകരണ നിയമം 71 ( 2 ) ( b ) വകുപ്പ് അ നു സരിച്ച് സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ലകാരണവും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം രേഖാമൂലം 
ബോധിപ്പിക്കണമെന്നും, അല്ലാത്ത പക്ഷം മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും കാണിച്ചുകൊണ്ട് സൂചന ( 2 ) പ്രകാരം 
സംഘത്തിന്റെ മുൻ പ്രസിഡണ്ടിന് നോട്ടീസ് നൽകിയിരുന്നു . ഇക്കാര്യത്തിൽ അഭിപ്രായം അറിയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് 
ജില്ലാ സഹകരണ ബാങ്ക്, കാസറഗോഡ് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്കും നോട്ടീസ് നൽകിയിരുന്നു . 
എന്നാൽ നിശ്ചിത സമയ പരിധി കഴിഞ്ഞിട്ടും ആരും തന്നെ യാതൊരു ആക്ഷേപമോ/ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ 
സാഹചര്യത്തിൽ, 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പനുസരിച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം പ്രകാരം 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കാസറഗോഡ് ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എസ്. 314 കേരള സഹകരണ നിയമം 71 ( 2) ( b ) 
വകുപ്പ് പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . കേരള സഹകരണ നിയമം 72 (1) -ാം വകുപ്പ് പ്രകാരം 
കാസറഗോഡ് താലൂക്ക് ജനറൽ വിഭാഗം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ചെമ്മനാട് യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ട്ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 72 (2 ) വകുപ്പ് പ്രകാരം 
സംഘത്തിന്റെ എല്ലാ റിക്കാർഡുകളുടെയും, ആസ്തികളുടെയും ചാർജ്ജ് ഉടനെ ഏറ്റെടുക്കേണ്ടതും, സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഓഫീസ്, 
കാസറഗോഡ്. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 

( ഇൻചാർജ്ജ്). 


